Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


- 


GOVERNO 


. 
കര 


ാർ 


ള സർക്ക 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II 
വാല്യം 2 ] 


13th August 2013 

2013 ആഗസ്റ്റ് 13 
22nd Sravana 1935 
1935 ശ്രാവണം 22 


| 33 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ നടപടിക്രമം 

( ഹാജർ : പി. മാത്യു ) 


നമ്പർ ഡി / 4021/ 11. 


2013 ജൂൺ 24. 


വിഷയം. - വ്യവസായം - സഹകരണം - കോഴഞ്ചേരി വനിതാ വ്യവസായ സഹകരണ സംഘം ലി . നമ്പർ PTA - S. IND -13 , 

കോഴഞ്ചേരിലി - - ക്വിഡേറ്റർ നിയമനം സംബന്ധിച്ച്. 


സൂചന: - ജെ . സി . ഐ . II- ന്റെ 19 - 4 - 2013 - ലെ സെക്ഷൻ- 65 പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട്. 


1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് പ്രകാരം കോഴഞ്ചേരി വനിതാ വ്യവസായ സഹകരണ സംഘം PTA - S. IND -13 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ 6 - 7 - 1988 - ൽ രജിസ്റ്റർ ചെയ്യുകയും 30 - 7 - 1988 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും 
ചെയ്തു . അച്ചാറുകൾ, കറി പൗഡറുകൾ, ബേക്കറി ഐറ്റംസ് എന്നിവ നിർമ്മിച്ച് പായ്ക്ക് ചെയ്ത് വിതരണം നടത്തുക എന്നതാ 
യിരുന്നു സംഘത്തിന്റെ പ്രവർത്തന ഉദ്ദേശ്യം. 


- 32 അംഗങ്ങളിൽ നിന്നായി ഓഹരി ഇനത്തിൽ ? 32,000 ( 32 x 1,000) പിരിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ സംഘം ജി. എസ്. പി. 
ഇനത്തിൽ 7 1, 24,000 വാങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരിച്ചടവ് കാലാവധി കഴിഞ്ഞെങ്കിലും നാളിതു വരെ യാതൊരു തുകയും 
തിരിച്ചടച്ചിട്ടില്ല . സംഘം കണക്കുകൾ 2010- 11 വരെ ആഡിറ്റ് നടന്ന് ആഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളതാണ്. 


- സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും ഇപ്പോൾ നിലച്ചിരിക്കുന്നു . പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 7 - 2 - 2013 ഉത്തരവ് നമ്പർ ഡി . 4021/ 11 പാലിച്ചു കൊണ്ട് സഹകരണ ഇൻസ്പെക്ടർ നടത്തിയ സെക്ഷൻ- 65 
അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സംഘത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണ സമിതി അംഗങ്ങൾ എന്നിവരെ നേരിൽ കണ്ട് 
വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഘം പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനോ തുടർന്ന് കൊണ്ടുപോകുന്നതിനോ 


30th JULY 2013] 


INDUSTRIES DEPARTMENT 


46 


കഴിയാത്തവിധം സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നും കൂടാതെ 16 - 12 - 2011- ൽ കൂടിയ സംഘം പൊതുയോഗം സംഘം 
പ്രവർത്തനം നിർത്തൽ ചെയ്യുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട്എന്നും ആകയാൽ സമാപ്തീകരണ നടപടികൾ ആരംഭിക്കേണ്ട 
താണെന്ന് സഹകരണ ഇൻസ്പെക്ടർ ശുപാർശ ചെയ്തിട്ടുള്ളതിനാൽ താഴെപ്പറയും പ്രകാരം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 72 ( 1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായി 
രിക്കുന്ന അധികാരമുപയോഗിച്ച് വനിതാ വ്യവസായ സഹകരണസംഘം ലിമിറ്റഡ് നമ്പർ PTA -S . IND -13- ന്റെ ലിക്വിഡേറ്റർ ആയി 
ഈ ഓഫീസിലെ സഹകരണ ഇൻസ്പെക്ടർ II ആയ ശ്രീ . എസ്. ഷിഹാബുദ്ദീനെ നിയമിച്ച് ഉത്തരവാകുന്നു . സംഘത്തിന്റെ എല്ലാ 
ആസ്തികളുടേയും ചുമതല ലിക്വിഡേറ്റർ ഏറ്റെടുക്കേണ്ടതും സംഘം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ നിശ്ചിത 
കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കേണ്ടതുമാണ്. 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


